Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERN 


- 


- . 


ാർ 


. 


e 


VMENT OF 


KERAL 


- 


ടന 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


27th July 2010 
2010ജൂലൈ27 
5th Sravana 1932 
1932 ശ്രാവണം 5 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


നെന്മാറ ഡിവിഷൻ 
ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി1 - 2868 / 2010. 


2010 ജൂ 


ലൈ 7. 


- നെന്മാറ ഡിവിഷനിലെ നെല്ലിയാമ്പതി റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്നതും സർക്കാരിലേക്ക്ഏറ്റെടുത്തതുമായ റോസറി 
ബിയാട്രീസ്/തൂത്തംപാറ എന്നീഎസ്റ്റേറ്റുകളിലെ 2010 -11 കാലയളവിൽ ശേഖരിച്ചതും എസ്റ്റേറ്റ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചുവരുന്നതും 
താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നതുമായ വിഭവങ്ങൾ താഴെ പറയുന്ന സ്ഥലത്തും സമയത്തും തീയതിയിലും താഴെ 
വിവരിക്കുന്ന ദർഘാസ്/ ലേല നിബന്ധനകൾക്കും വനം വകുപ്പിന്റെ അതാത് സമയത്ത് നിലവിലുള്ള മറ്റ് ടെണ്ടർ/ ലേല 
വ്യവസ്ഥകൾക്കും വിധേയമായി നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വിളകൾ രാസവളപ്രയോഗങ്ങൾ നടത്താത്തവയാണ്. 
ലേല ദിവസം പൊതു അവധിയോ ഹർത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം പ്രസ്തുത ദർഘാസ്/ ലേലം തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തുംവച്ച് നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ഇൻകംടാക്സ് പാൻ കാർഡ് നിർബന്ധ 
മായും ഹാജരാക്കേണ്ടതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


എസ്റ്റേറ്റിന്റെ പേര് 


ഉദ്ദേശ അളവ് (കിലോഗ്രാമിൽ) 

അടയ്ക്ക - ഗ്രാമ്പു 


ബിയാട്രീസ് 


റോസറി 


520 


തൂത്തംപാറ 


2025 


ആകെ 


2545 


27th JULY 2010 ) 


FOREST DEPARTMENT 


384 


നിരതദ്രവ്യം - രൂപ 10 , 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100 + വിൽപ്പന നികുതി. 
ദർഘാസ്/ ലേലത്തീയതി- - 19- 8 -2010. 
ദർഘാസ് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും 19 - 8- 2010 രാവിലെ 11 മണി. 
ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും - 19 - 8 - 2010 രാവിലെ 11.30 മണി. 
ലേലത്തീയതിയും സ്ഥലവും - 19 -8 - 2010 പകൽ 12 മണിക്ക്, നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവച്ച്. 

19 - 8 - 2010 - ന് ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ആരുംതന്നെമുന്നോട്ട് വരാതിരിക്കുകയോ ടെണ്ടർ / ലേലം 
റദ്ദ് ചെയ്യുകയോ ചെയ്യുന്നപക്ഷം പട്ടികയിൽ കാണിച്ച വിളകൾ 2- 9 - 2010 , 7 - 9- 2010, 9 - 9 - 2010 എന്നീ തീയതികളിൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേല പ്രകാരം വിൽപ്പന നടത്തുന്നതായിരിക്കും. 

ലേല നിബന്ധനകൾ 


1. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും 

സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡന്റിറ്റി 
കാർഡ്/ ഡവിംഗ് ലൈസൻസ്/ 

പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ ഇൻകംടാക്സ് 
പാൻ കാർഡ് സഹിതം നിരതദ്രവ്യം കെട്ടിവെക്കുന്നതിന് മുമ്പായി ഹാജരാക്കേണ്ടതാണ്. കൂടാതെ ദർഘാസ്/ ലേല നിബന്ധ 
നകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തൻമൂലം സർക്കാരിന് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ഈടാക്കാവുന്നതാണെന്ന് 
സമ്മതിച്ചുകൊണ്ട് ഒരു സമ്മതപത്രം ഒപ്പുവെക്കേണ്ടതാണ്. മേൽ വിവരിച്ച് സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും തിരിച്ചറിയൽ 
രേഖയോ ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ അനുവദിക്കുന്നതല്ല. 
- ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ ദർഘാസ്/ ലേലത്തിന് മുമ്പായി വിൽപ്പനക്കുവച്ചിരിക്കുന്ന വിഭവങ്ങളുടെ 
ഗുണനിലവാരവും മറ്റും നേരിൽകണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ലേലത്തിനു ശേഷം ഈവക കാര്യങ്ങളെക്കുറിച്ചുള്ള 
യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വിഭവങ്ങൾ ലോട്ടുകളായിട്ടായിരിക്കും വിൽക്കുക. ഓരോ ലോട്ടിലേയും വിഭവങ്ങൾക്ക് 
ഒരു കിലോഗ്രാമിനുള്ള നിരക്ക് രേഖപ്പെടുത്തി വേണം ദർഘാസുകൾ സമർപ്പിക്കേ ണ്ട ത് . ലേലം കഴിഞ്ഞാലുടൻ 
ഹാജരായവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും വിജയിയെ നിശ്ചയിക്കുന്നതുമാണ്. 
4. വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടൻ മൊത്തവില 20,000 രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും 

അതിൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേലത്തുകയുടെ 35 % വില , കുറഞ്ഞത് 20, 000 രൂപയും കൂടിയത് 1,00, 000 രൂപയും 
എന്ന കണക്കിൽ മൊത്തംപണമായോ ഡി. ഡി .യായോ ലേലദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. ലേലസംഖ്യയുടെ 35 % തുക 
1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ലേലദിവസം അടച്ച 1, 00, 000 രൂപ കിഴിച്ച് ബാക്കി തുക ലേല ദിവസം കഴിഞ്ഞ് 
7 പ്രവർത്തി ദിവസത്തിനകം ട്രഷറിയിൽ അടച്ച് രശീതി ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത തുക ഒടുക്കാതിരുന്നാൽ ലേലം 
റദ്ദ്ചെയ്തതായി കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാതുകയും സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതാണ്. 
അഡ്വാൻസ് തുക അവസാനം നീക്കം ചെയ്യുന്ന വനവിഭവങ്ങളുടെ വിലയിലേക്ക് മാത്രമേ വകകൊള്ളിക്കുകയുള്ളൂ. 
- ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി തുകയും അടച്ച് തീർക്കുവാനുള്ള ചെലാൻ ഫോറവും 
അയച്ച തീയതി മുതൽ 40 ദിവസത്തിനകം ചെലാൻ ഫോറത്തിൽ കാണിച്ചിട്ടുള്ള തുക സർക്കാരിന്റെ നിർദ്ദിഷ്ട ഖജനാവിൽ 
അടച്ച് ചെലാൻ രസീത് റെയിഞ്ച് ഓഫീസർക്ക് എത്തിച്ച് കൊടുക്കേണ്ടതാണ്. എല്ലാ വിഭവങ്ങളും മുഴുവൻ തുകയും 
അടച്ചുതീർത്ത് ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം മുതൽ 40 ദിവസത്തിനകം നീക്കം ചെയ്യേണ്ടതാണ്. 
മേൽ സൂചിപ്പിച്ച നാൽപത് ദിവത്തിനകം ( 40 ദിവസം) തുക അടച്ച് ലേല വസ്തുക്കൾ നീക്കം ചെയ്യാത്തപക്ഷം പതിനെട്ട് 
ശതമാനം ( 18 %) പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് ഒരു മാസം (30 ദിവസം) വരെയും ഇരുപത്തിനാല് 
ശതമാനം ( 24 % ) പലിശയും പിഴപലിശയിൻമേൽ രണ്ടരശതമാനം (214 %) സർചാർജ്ജും ഈടാക്കിക്കൊണ്ട് അടുത്ത ഒരു 
മാസം വരെയും (30 ദിവസം) 36 % പിഴപലിശയും പിഴപലിശയിന്മേൽ 5 % സർചാർജ്ജും ഈടാക്കിക്കൊണ്ട് വീണ്ടും ഒരു 
മാസം കൂടിയും ( 30 ദിവസം) ഇങ്ങനെ ആകെ 3 മാസം വരെ (90 ദിവസം) റെയിഞ്ച് ഓഫീസർക്ക് കാലാവധി ദീർഘിപ്പിച്ച് 
അനുവദിക്കാവുന്നതാണ്. അപ്രകാരം ദീർഘിപ്പിച്ച സമയപരിധിക്കകവും പണമടക്കാതെ വന്നാൽ, അടച്ച തുക സർക്കാരിലേക്ക് 
കണ്ടു കെട്ടുകയും ലേലംകൊണ്ട് വകകൾ വീഴ്ചക്കാരന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ പുനർദർഘാസ്/ ലേലം വഴി 
വിറ്റഴിക്കുന്നതുമാണ്. 


7. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയത് അറിയിക്കുന്ന തീയതി മുതൽ 130 ദിവസത്തിനകം ( നൂറ്റിമുപ്പത് ദിവസം) എല്ലാ തുകയും 

അടച്ചു തീർക്കാത്ത പക്ഷം ദർഘാസ്/ ലേലം റദ്ദാക്കുന്നതും ആയത് ദർഘാസ്/ ലേലക്കാരന് 10 ദിവസത്തെ അവധിവച്ച് 
മുൻകൂട്ടി നോട്ടീസ് കൊടുത്തതിനു ശേഷം അതേ റെയിഞ്ചിലെ ദർഘാസ്/ ലേലത്തിൽ ഇപ്രകാരം പുനർലേല വില്പന 
നടത്തുന്നതുമാണ്. തന്മൂലം ഡിപ്പാർട്ടുമെന്റിന് ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ആദ്യ ലേലക്കാരൻ ദർഘാസുക്കാരൻ 
ഉത്തരവാദിയാകുന്നതുമാണ്. 
8. ദർഘാസ്/ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെതാഴെ പറയുന്ന അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. 
( എ ) ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ നിരതദ്രവ്യം യാതൊരു കാരണവും പറയാതെ സ്വീകരിക്കുകയോ 

നിരാകരിക്കുകയോ ചെയ്യാവുന്നതാണ്. 


27th JULY 2010 ) 


FOREST DEPARTMENT 


385 


( ബി ) ദർഘാസ്/ ലേലത്തിനായി പരസ്യപ്പെടുത്തിയ ഏതെങ്കിലും ലോട്ടുകൾ വിൽക്കാതിരിക്കുകയോ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്ത 

ഏതെങ്കിലും ലോട്ട് വിൽക്കുകയോ ചെയ്യാവുന്നതാണ്. 


( സി) ലേലത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും നടപടികളിൽ ഏർപ്പെട്ടെന്ന് ബോദ്ധ്യപ്പെടുന്നപക്ഷം ലേലക്കാരനെ 

ലേലത്തിൽ നിന്നോ ലേലസ്ഥലത്തുനിന്നോ പുറത്താക്കാവുന്നതാണ്. 


( ഡി ) ലേലം വിളിക്കുന്നവർ പരോക്ഷമായി യോജിച്ച് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ ഏർപ്പെട്ട് 

പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല എന്ന് ബോദ്ധ്യപ്പെട്ടാൽ ലേലം നിർത്തിവയ്ക്കാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


9. പോസ്റ്റ് ഓഫർ ദർഘാസ്/ ലേലം നടത്തി 7 ദിവസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. ആയത് നിലവിലുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി മാത്രം പരിഗണിക്കുന്നതാണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ 
നെല്ലിയാമ്പതി/ കൊല്ലങ്കോട്| ആലത്തൂർ എന്നീ ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
10. 24-6- 2008- ലെ ഗസറ്റ് നമ്പർ 26- ൽ പ്രസിദ്ധപ്പെടുത്തിയ Pro . ( 5)-2613/2008 തീയതി 12 -6 - 2008 നമ്പർ ആയി പരസ്യപ്പെടുത്തിയ 
പുതുക്കിയ ദർഘാസ്/ ലേല പരസ്യത്തിലെ പൊതുവായ നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


11. ലേലക്കാരൻ നിർബന്ധമായും പാൻ നമ്പർ ഹാജരാക്കേണ്ടതാണ്. 


19 - 8- 2010 - ന് ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ആരുംതന്നെമുന്നോട്ട് വരാതിരിക്കുകയോ ടെണ്ടർ / ലേലം റദ്ദ് ചെയ്യുകയോ 
ചെയ്യുന്നപക്ഷം പട്ടികയിൽ കാണിച്ച വിളകൾ 2 - 9-2010 , 7 -9- 2010, 9- 9- 2010- ൽ നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേല 
പ്രകാരം വിൽപ്പന നടത്തുന്നതായിരിക്കും. 

ഈ ദർഘാസ്/ ലേലപ്പരസ്യം കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റുകളായ www.keralaforest.org & www.fmiskerala.org 
എന്നിവയിലും ലഭ്യമാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ്ആഫീസറുടെ 
കാര്യാലയം, നെന്മാറ, 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


KOZHIKODE DIVISION 

TENDER NOTICE 


No. D - 4451/ 2010 . 

8th July 2010. 
Competitive sealed tenders are invited by the 
undersigned on behalf of Governor of Kerala in the 
prescribed form from eligible contractors registered with 
Kerala PWD for following Civil Works in Thamarassery 
Range during 2010 - 11. The tender is fixed to be 
conducted on 10 -8 -2010 . The tender documents can be 
purchased from the office of the undersigned during office 
hours upto 1 p .m . on 10 - 8 - 2010 . Cost of tender form is non 
refundable . The tender documents should be properly 
filled up and should be submitted on or before 10 -8-2010 
2 . 30 p .m . It should be accompanied by all necessary 
documents along with Earnest Money Deposit by way of 
Bankers DD or Fixed Deposit or National Saving Certificate 
or any Approved Certificate drawn in favour of Divisional 
Forest Officer, Kozhikode payable at Kozhikode . The 
intending tenderers should furnish a preliminary agreement 
in Stamp Paper worth Rs. 50 along with tender for each 


work . Incomplete tenders or tenders without necessary 
documents or tenders not in accordance with tender 
conditions will not be accepted . Tenders will be opened 
and scrutinized at 3 p . m . on the same day in the 
presence of those tenderers who are present at the time 
by the Divisional Forest Officer, Kozhikode or an Officer 
authorized by him . The Divisional Forest Officer reserves 
the right to reject any tender either partly or in full 
without assigning any reason thereof. If the tender date 
happens to be a holiday or the tender could not be 
conducted on the notified date , due to any other reasons, 
the tender will be conducted at the same place and time 
on the next working day, as per the same conditions as 
detailed below . 

If the tender for all works or any of the works could 
not be conducted on the said date /dates , tender for such 
works will be conducted at the above place and time with 
same conditions on 17 - 8 -2010 . If tender could not be 
conducted even on this date necessary tenders 
conducted for the entire work or balance works for which 
tenders have not been received on the following dates 
with same condition — 27 -8 - 2010 or else 3 - 7 - 2010 or else 
14- 9- 2010. 


27th JULY 2010] 


FOREST DEPARTMENT 


386 


Cost of tender forms in respect of works with PAC മേൽപ്പറഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതോ 
from Rs. 5 ,000 to Rs. 50 ,000 shall be Rs. 300 + VAT and in നിശ്ചിത മാത്യ ക യിലുള്ള എഗി മെന്റ് പൂരിപ്പിച്ച് 
respect of works with PAC of Rs. 50 ,001 to 10 lakhs shall സമർപ്പിക്കാത്ത തോ , ഭാഗികമായതോ ആയ ടെണ്ടറുകൾ 
be Rs. 0 . 20 % + VAT of the cost of the work rounded to നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
the nearest multiple of 100 subject to a minimum of 

മടക്കികൊടുക്കുന്നതല്ല. ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ 
Rs. 400 + VAT and maximum of Rs. 1,500 + VAT . All existing 

നിര സിക്കു വാ നുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
rules, regulations , directions etc . prescribed by Kerala 

ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ 
PWD and Forest Department in respect of civil works 

തീയതി ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ 
shall be applicable for this tender also . 

മറ്റ് കാര ണ ങ്ങ ളാൽ അന്നേ ദിവസം ടെണ്ടർ നട ത്താൻ 
Name of Work and PAC — Construction of 

കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ 
interpretation centre at Conservation Park , Kakavayal 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥല ത്തും 
in Thamarassery Range during 2010- 11 - Rs. 9,70,000 . 

സമയത്തും വച്ച് അതേ വ്യവസ്ഥകൾ അനുസരിച്ച് താഴെ 
| EMD - Rs. 24,250. 

കാണിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ടെണ്ടർ നടപടിക്രമങ്ങൾ 

നടത്തുന്നതായിരിക്കും. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിൽ 
താമരശ്ശേരി റെയിഞ്ചിൽപ്പെടുന്ന താഴെപ്പറയുന്ന മരാമത്ത് 

മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
പ്രവർത്തികൾക്കായി പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച് സീൽ അത നു സ രിച്ചുള്ള പ്രവർത്തികൾ 17 - 8 - 2010 - നും അന്നും 
ചെയ്ത ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ -- നട ക്കാ തെ വന്നാൽ താഴെ പറയുന്ന തീയ തി കളിൽ 
അംഗീകൃത കരാറുകാരിൽ നിന്നും 10 - 8 - 2010 -ാം തീയതി കമമ നു സ രിച്ച് മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും 
ഉച്ച ക ഴിഞ്ഞ് 2. 30 മണി ക്ക് മുമ്പായി കോഴി ക്കോട് ഇതേ വ്യവസ്ഥകൾക്കനുസരിച്ചും ടെണ്ടർ നടപടിക്രമങ്ങൾ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ ലഭിക്കത്തക്ക വണ്ണം നടത്തുന്നതിനായി പരിഗണിക്കുന്നതായിരിക്കും. 27 - 8 - 2010, 
ക്ഷണിച്ചുകൊള്ളുന്നു . 

3 - 9 - 2010 , 14 - 9 - 2010 . 
ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം ഉച്ചയ്ക്ക് ഒരു 

ടെണ്ടർ ഫോറത്തിന്റെ വില 5,000 രൂപ മുതൽ 50,000 രൂപ 
മണിവരെ ഈ ആഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ് . 

വരെ 300 രൂപ + വാറ്റും 50,000 രൂപ മുതൽ 10 ,00,000 രൂപ 
അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡിന്റെ 

വരെ അടങ്കൽ തുകയ്ക്കു ള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കിയാൽ മാത്രമേ 

0. 20 % രൂപ + വാറ്റും ഏറ്റവും കുറഞ്ഞത് 400 രൂപ + വാറ്റും 
മുദ്രവച്ച് ഫോറ ങ്ങൾ ലഭിക്കുക യു ള്ളു . ദർ ഘാ സു കൾ 

ഏറ്റവും കൂടിയത്1,500 രൂപ + വാറ്റും ഒടു ക്കേ ണ്ട താണ്. 
അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള 

കൂടാതെ സിവിൽ വർക്കുകൾക്ക് പി . ഡ ബ്യൂ . ഡി . - യിലും 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 

വനം വകു പ്പിലും നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും 
ഓ ഫീ സറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 

ഈ ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 
ഉദ്യോഗസ്ഥനോതുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസി 
നോ ടൊപ്പം നിശ്ചിത നിര ത ദ വ്യം ഏതെങ്കിലും 

ജോലിയുടെ പേരും ഉദ്ദേശ അടങ്കൽതുകയും താമരശ്ശേരി 
അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ റെയി ഞ്ചിലെ കാക്കവയൽ കൺസർവേഷൻ പാർക്കിലെ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തക്ക വിധം പ്ളഡ്ജ് ഇന്റർപട്ടേഷൻ സെന്ററിന്റെ നിർമ്മാണം- - രൂപ 9,70, 000. 
ചെയ്ത ഡി . ഡി., ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ്, 

നിരതദ്രവ്യം - രൂപ 24,250 . 
സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും 
ഒന്ന് സഹിതംഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ ദർഘാസി 
നുമൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട നിശ്ചിതമാതൃക 

Divisional Forest Office , 

(Sd.) 
യിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റ് കൂടി സമർപ്പിക്കേണ്ടതാണ്. Kozhikode. 

Divisional Forest Officer. 


SOUTH WAYANAD DIVISION , KALPETTA 


TENDER /RE -AUCTION SALE NOTICE 


No. B1-937/2009. 


13th July 2010. 


It is hereby notified for the information of the public that the Tender-cum -re -auction sale of Teak Poles as per the 
schedule given below will be conducted by the undersigned or by any person authorized by him at Bhoodhanam 
Dumping Depot of Padiri North Section , Chedleth Range on 19 -8 -2010 at 10 .30 a. m . Tenders will be received till 9 p .m . 
on the same day of the concerned auction . 


The sale will be subject to the sale notice conditions issued as per Pro.(5)-6835/09 dated 2- 12 -2009 of the Chief 
Conservator of Forests (Protection ) and published in Page Nos. 669 to 675 of the Kerala Gazette No. 50 dated 
22 - 12 -2009 and also subject to the subsequent amendments in the sale conditions issued in respect of the auction sale 
to be conducted in the Government Timber Depots. 


27th JULY 2010 ] 


FOREST DEPARTMENT 


387 


If the date notified for the Tender -cum - re - sale happens to be a holiday the tender -cum -auction sale will be 
conducted on the next working day at the same place and time. No bid lots in this auction will be sold 
on 27 -8 -2010 and again 3-9 -2010 , 10. 30 a . m . at the same place and time. 


Post offers will be accepted as per the conditions specified in the Gazette . Further details can be had from 
this office or from the Office of the Forest Range Officer, Chedleth Range . 

SCHEDULE 
Re- auction Name of 

No. of Teak Poles 

Name of 
date and 

Dumping 

Plantation 
time Depot 

- IC ID IB IIC IV Total 
19- 8- 2010 , 10 .30 am. Bhoodhanam 

1968 TP 90 10 20 320 1100 1540 
No bid lots 

Dumping 

Padiri 
will be re 

Depot 

North 
auctioned on 
27 - 8 - 2010 and 
- again 3 - 9 - 2010 


Estimate Value - - Rs. 23 ,00 ,000. 
EMD - Rs. 20,000 . 
Value of tender form - Rs. 200 + VAT. 


സൗത്ത് വയനാട് ഡിവിഷനിലെ ചെതലത്ത് റെയിഞ്ചിലെ ഭൂദാനം ഡമ്പിംഗ് ഡിപ്പോയിൽ വച്ച് 7 - 4 - 2009 - ന് നടത്തപ്പെട്ട 
1968 പാതിരി നോർത്ത് തേക്കുതോട്ടത്തിൽ നിന്നും 2009 - ൽ ശേഖരിച്ച് വിവിധയിനം തേക്ക് കഴകളുടെ ലേലത്തിൽ 71 ലോട്ട് 
വിവിധയിനം തേക്ക് കഴകൾ ശ്രീ . പി. എൽ. ചാക്കോച്ചൻ, റോയൽ ഫർണിച്ചർ, ദ്വാരക പി. ഒ. എന്നയാൾ വിളിച്ചെടുക്കുകയും 
വനം കൺസർവേറ്ററുടെ എ3- 4624/ 09 തീയതി 20-5- 2009 പ്രകാരം ലേലം അംഗീകരിക്കുകയും ചെയ്തു . പണമടച്ച് ടിയാൻ 34 ലോട്ട് 
കഴകൾ മാത്രം നീക്കം ചെയ്തു . കാലാവധിക്കുള്ളിൽ ബാക്കി ലേലത്തുകയും നികുതികളും ഒടുക്കി കഴകൾ നീക്കം ചെയ്യാൻ 
വീഴ്ച വരുത്തിയതിനാൽ 37 ലോട്ട് ( 1540) വിവിധയിനം കഴകൾ ആദ്യ ലേലക്കാരനായ പി . എൽ. ചാക്കോച്ചൻ, റോയൽ 
ഫർണിച്ചർ എന്നയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ 17 -2 -2010- ന് ഭൂദാനം ഡമ്പിംഗ് ഡിപ്പോയിൽ വച്ച് പുനർലേലം ചെയ്യുന്നതിന് 
സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 14- 1- 2010 -ാം തീയതിയിലെ ബി1-937/ 09 നമ്പർ പ്രകാരം നോട്ടിഫിക്കേഷൻ 
പുറപ്പെടുവിച്ചിരുന്നു . ആയതിനെതിരെ ശ്രീ . പി . എൽ. ചാക്കോച്ചൻ, റോയൽ ഫർണിച്ചർ, ദ്വാരക പി. ഒ . ബഹു . കേരളാ 

ഹൈക്കോടതിയിൽ WP ( C ) - 5059 / 2010 നമ്പരായി കേസ് ഫയൽ ചെയ്യുകയും ബഹു . ഹൈക്കോടതി ലേല നടപടികൾ 
താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ഉത്തരവാകുകയും ചെയ്തിരുന്നു . ശ്രീ. പി. എൽ. ചാക്കോച്ചന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുവാൻ ബഹു . കേരളാ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ 37 ലോട്ട് (1540 ) 
വിവിധയിനം കഴകൾ ആദ്യ ലേലക്കാരനായ പി . എൽ. ചാക്കോച്ചൻ, റോയൽ ഫർണിച്ചർ എന്നയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ 
19 - 8 - 2010 രാവിലെ 10 .30 മണിക്ക് ചെതലത്ത് റെയിഞ്ചിലെ ഭൂദാനം ഡമ്പിംഗ് ഡിപ്പോയിൽവച്ച് സൗത്ത് വയനാട് ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോ ടെണ്ടർ- കം - റീ ഓക്ഷൻ അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. 
ലേലത്തിന്റെ തലേദിവസം 2.30 മണി വരെ ടെൻഡർ ഫോറം ലഭിക്കുന്നതാണ്. 


ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ ( പ്രൊട്ടക്ഷൻ) ( പ്രാ .5 ) - 6835 /09 തീയതി 2 - 12 -2009 പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയ ടെണ്ടർ/ 
ലേല നിബന്ധനകളും 22 - 12 -2009 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ 669 മുതൽ 675 വരെയായി പ്രസിദ്ധപ്പെടുത്തിയ ടെൻഡർ/ ലേല 
നിബ ന്ധ ന കളും സർക്കാർ തടി ഡിപ്പോയിലെ ലേല വിൽപ്പന സംബന്ധിച്ച് കാലാ കാ ല ങ്ങളിൽ പുറപ്പെടുവിക്കുന്ന 
നിയമങ്ങളും നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


വീഴ്ച വരുത്തിയ മുൻ ലേലക്കാരെ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല . ലേലദിവസം പൊതു അവധി 
യായി പ്രഖ്യാപിക്കുകയോ അവിചാരിതമായ കാരണങ്ങളാൽ ലേലം നടത്താൻ സാധിക്കാതിരിക്കുകയോ ചെയ്താൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതായിരിക്കും. പ്രസ്തുത ലേലങ്ങളിൽ വിൽപ്പനയാകാത്ത 
കഴകൾ 27 -8- 2010 - നും ടി ലേലത്തിലും വില്പനയാകാത്ത ലോട്ടുകൾ3 -9- 2010- നും അതേ സ്ഥലത്തുംസമയത്തുംവീണ്ടും ലേലം 
നടത്തുന്നതാണ്. 

പോസ്റ്റ് ഓഫറുകൾ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
1. ലേലസംഖ്യ ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫർ, ലേലസംഖ്യയുടെ 20 ശതമാനവും ലേലസംഖ്യ ഒരു 
ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ പോസ്റ്റ് ഓഫർ ലേലസംഖ്യയുടെ 10 ശതമാനവും കൂടുതലാണെങ്കിൽ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 


27th JULY 2010] 


FOREST DEPARTMENT 


388 


2. പോസ്റ്റ്ഓഫറുകൾ ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം ലഭിച്ചിരിക്കണം. 
-- പോസ്റ്റ് ഓഫറുകൾ നൽകുന്നയാൾ ഏറ്റവും ഉയർന്ന വിലയിൽ ലേലം കൊണ്ടയാൾ അടച്ച തുകയുടെ ഇരട്ടി തുക 
അടക്കേണ്ടതാണ്. ടി തുക ചെലാൻ വഴിയോ ബാങ്ക് ഡിപ്പോസിറ്റ് വഴിയോ അടച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 
മുമ്പാകെ രശീതി ഹാജരാക്കേണ്ടതുമാണ്. 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിനുള്ള ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ പുൽപ്പള്ളിയിലുള്ള ചെതലത്ത് 
റെയിഞ്ചാഫീസിലോ അന്വേഷിക്കേണ്ടതാണ്. 


പട്ടിക 


തേക്ക് കഴകളുടെ എണ്ണം 


തോട്ടത്തിന്റെ 


ലേല തീയതിയും 
സമയവും 


ലേല സ്ഥലം 


പേര് 


- IC 


ID 


IB 


IIC 


IV 


ആ കെ 


90 


10 


20 


320 


1100 


1540 


ഭൂദാനം ഡമ്പിംഗ് 
ഡിപ്പോ ( ചെതലത്ത് 

റെയിഞ്ച്) 


1968 
പാതിരി 
നോർത്ത് 


19 - 8 - 2010, 10.30 മണി, 

വില്പനയാകാത്ത 
ലോട്ടുകൾ 27 - 8 - 2010 - ന് 
- 10 മണിക്കും 
ടി ലേലത്തിലും 
വില്പനയാകാത്തെ 
ലോട്ടുകൾ 3 - 9 - 2010 - ന് 
10. 30 മണിക്കും 
പുനർലേലം 
ചെയ്യുന്നതാണ്. 


അടങ്കൽ തുക - രൂപ 23,00,000 . 
നിരതദ്രവ്യം രൂപ 20,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


Divisional Forest Office, 
South Wayanad Division , 
Kalpetta . 


(Sd.) 
Divisional Forest Officer 
(For and on behalf of the 

Governor of Kerala ). 


